പരിശുദ്ധ ദീനുല്‍ ഇസ്ലാമില്‍ ചില മാസങ്ങള്‍ക്കും ദിവസങ്ങള്‍ക്കും സമയങ്ങള്‍ക്കും 
ശ്രേഷ്ടത കല്‍പ്പിക്കുന്നതായി നമുക്ക്‌ കാണാന്‍ സാധിക്കും . ഉദാഹരണമായി റമദാന്‍ 
മാസം , വെള്ളിയാഴ്ച ദിവസം എന്നിങ്ങനെ . എന്നാല്‍ നഹ്്‌സുകള്‍ അഥവാ ലക്ഷണം 
കെട്ടതോ ദുര്‍ദ്ദിനമോ ആയ ഒരു ദിവസം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല . എന്നാല്‍ നമ്മുടെ 
നാട്ടില്‍ പേരില്‍മാത്രം അഹ്്‌ലുല്‍സുന്നത്ത്‌ വല്‍ജമാത്തുമായി ബദ്ധമുളള സമസ്തക്കാ 
രുടെ കലണ്ടറുകളില്‍ നഹ്സുകള്‍ എന്ന പേരില്‍ ചില തിയ്യതികള്‍ അടയാളപെടുത്തിയ 
തായി കാണാം . സമസ്തക്കാരുടെ വിത്യസ്ത ഗ്രൂപ്പുകള്‍ ഇറക്കുന്ന കലണ്ടറുകളില്‍ 
വിത്യസ്ത ദിവസങ്ങളായിരിക്കും , അതില്‍ നിന്ന്‌ തന്നെ വ്യക്തമാണ്‌ അതിനു പ്രമാണ 
ങ്ങളുടെ പിന്‍തുണയില്ല എന്ന്‌ . സുന്നത്ത്‌ ജമാഅത്തി(?)ന്റെ മൊത്തം കുത്തക അവ 
കാശപ്പെടുന്ന സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ സ്ഥാപനമായ മര്‍ക്കസുസ്സഖാഫത്തു 
സ്സുന്നിയ 2009ല്‍ ഇറക്കിയ കലണ്ടറില്‍ റമദാന്‍ 27 ഉം ദുല്‍ഹജ്ജ്‌ 10 ഉം ഉള്‍പെടെ 103 
ദിവസങ്ങളാണ്‌ നഹ്സുകളായി അടയാളപെടുത്തിയത്‌ . അവരുടെ കലണ്ടറിലെ 
ഭാഗങ്ങള്‍ സ്കാന്‍ ചെയ്തത്‌ താഴെ കൊടുത്തിരിക്കുന്നു . 


ചായി Asia Asli SS yo 
MARKAZY SSAQUAFATH! SSUNNIVYA 


മര്‍കസു സ്റ്റഖാഫത്തി സ്ത്റുന്നിയയ, പി.ഒ. കാരന്തൂര്‍, കോഴിക്കോട്‌, കേരള, ഇന്ത്യ- 673 571 
P.O.KARANTHUR, KOZHIKODE, KERALA, INDIA - 673 ന, PH: 0495 - 2800121, 2800427, FAX : 0495 - 2801831 


E-mail-jamiamarkazg@gmail.com, sunnimarkaz@hotmail.com, Website : www.markazonline.com 
2723201 


MARKAZ COMPLEX CALICUT, Ph: 0495- 272 


September _ സപ്തംബർ വ Yo 
ന ec] PEPE 7 ONT sgt 
'ഞതത്ല്‍ | അ തത | EX ETE വെള്ളി 


5, Bs = 1s pc ക... 


.൫൭,,൦,,.൭,.9, ..10.., 11... 
ക 17... 18. 19. 


തട 
കുന്നി - ഞുലാം 


ഞ്ഞതത്മാല്‍ തിം ധർ een resis യ ച 
ജ്ജ ള്‌ 
s 11... 1... 13.4... പട, 3൭. ; TT. 
18. - 19.,.20'. 21. '22,,23..24. 


കജ, പാം ക്‌ 28, cas, ൧൭൭, .. 31. 


sor on 


nl 

ചല 8: 

കപടം, 182 8, Fedaral Bark 
Lr ree 


നിനില Es 
ധന Tae hans pe re x ET 
account Na, 8 70825൭99൭7 3 Be ‘sre കവ 
യി green 
സനുഷ 


ടട 


വിശ കള്‍ 
wares 
Acco Ma, 1 24:2 20232204 
ജാം ട്ടാ 
Sate ന ef വാം, ച 


PDF Created with deskPDF PDF Writer - Trial :: http:/www.docudesk.com 


2009ലെ റമദാന്‍ മാസത്തില്‍ നഹ്സുകള്‍ അടയാളപെടുത്തിയ ദിവസങ്ങള്‍ 
ശ്രദ്ധിച്ചു നോക്കുക . അവസാനത്തെ പത്തിലെ 5 ദിവസങ്ങാളാണ്‌ നഹ്സായി 
രേഖപെടുത്തിയത്‌ . താഴെ ദുല്‍ഹജ്ജ്‌ മാസത്തിലെ കലണ്ടറില്‍ ദുല്‍ഹജ്ജ്‌ 10 
നഹ്സായി രേഖപെടുത്തിയിരിക്കുന്നു . ഇതിലെ വേറൊരു വൈരുദ്ധ്യം ദുല്‍ 
ഹജ്ജ്‌ 10 നെ വിശേഷദിവസമായും നഹ്സായും രേഖപെടുത്തിയിരിക്കുന്നു . ഒരു 
ദിവസം എങ്ങനെ നഹ്സും അതുപോലെ പുണ്യദിനവും ആകുക.. സമസ്ത 
ക്കാരുടെ മതത്തില്‍ അങ്ങനെയൊക്കെ ഉണ്ടാവാം . മരിച്ചവര്‍ കേള്‍ക്കും , 
അവരോട്‌ പ്രാത്ഥിച്ചാല്‍ ഉത്തരം ചെയ്യും എന്നൊക്കെ പറയുന്നവരല്ലേ ?? 


ത mF കാരന്തൂര്‍, ക്കാ കേമള, ഇന്ത്യ - 6T3 5T1 
PO,KARANTHUR, KOZHIKODE. KERALA, ഥ്‌, - B73 571, പാം ടു 2 800121, 285:590427, FAX ; 0495. - 25201851 
E-mail:jariamarcarftgmail.com, sunnimarkanthotmall.com, വാഷി - werw.markazonline.com 
MARKAZ CHAPLEX CALIGUT, Ph: ക Zrzesas, 2123201 
T 


ഞ്ഞതത്മല്‍ അങ്കം ചത ഞ്ഥുധല്‍ അവത വയി ശന്നി 
പ കയി ചിപ്പി ചം. 
.൪...,.൭.,,.3൭,, 71. "12. . 1. 14. 
15. ‘16. ന മി 18. 19. 20. 21. 


'22.,23..24,.25 ൧2൭൭. 27. 29, 
29,.30, 


ped BNE | December ഡിസംബര്‍ പം ത്തന 


ഞ്ഞതഞ്ാര്‍ തിം ഞചതവ്വ ബുധന്‍: തവശഴം | ത്വജ്ളി 


VTS pangs Nar 
oh 


6, 

5, 14. 15, 1 17.18. 39: 
൧൭,2൨1 2൧2, 23,2൭൧. ൭5൭ ൭൫, 
27. ൭. ൧൭.3൧. ച്‌ 


മുഹറം 9 ഉം ദുഹജ്ജ്‌ 10 പോലെ ഇവര്‍ക്ക്‌ വിശേഷ ദിവസവുമാണ്‌ അതു പോലെ 
നഹ്‌സുമാണ്‌ . 


PDF Created with deskPDF PDF Writer - Trial :: http:/www.docudesk.com 


aa a a SS 
MARKAZU SSAQUAFATHI SSUNNIYYA 


മര്‍കസു സ്ത്ബാഫത്തി സ്സുന്നിയ്യ, പി.ഒ. കാരന്തൂര്‍, കോഴിക്കോട്‌, കേരള, ഇന്ത്യ- 673 571 
FO.KARANTHUR. KOZHIKODE, KERALA, INDIA - സ ന, PH: 0495 - 2300121, 289427, FAX ; 0495 - 2501831 
E-malltjamiamarkarfgmad.com, sunnimarkazghotmall.com, Website : ww maakatonkine.com 
MARKAZ COMPLEX CALICUT, Phs 0495- 2720345, 27253201 


January ജനദൃവരി ep 


ഇ. ൮ ളനം, 

BSS ൧ 8... 10 
“11, | 12. 13. ‘14. 15. "16. 17. 
‘18. 19.20.21 22.23 24. 
കട, 2൭, 27 28,29 30.31, 
pcre Febmary ഓഫമ്രറുവരി എ Tce need 
ഞാന തികള്‍ ചൊവ്വ ബ്രാഡ്‌ വ്യാ വളി ശ്ന 
RK FTE ESE IR VS 
ളൂ, 1 11. 12: 13, 14, 
15. .16.. 17, 18. 19.,20,, 21. 
22, 23. 24. 25. 26. [റ 1-1 


വാള്‍ 

wens യ 

തിം നി 
ETE orcas 
"ജര ക ച ലാജി 


Anniversary & 14" Convocation 


MARKAZ CONFERENCE 


സമസ്തക്കരുടെ കലണ്ടറുകളിലെ ഈ ജൂതായിസത്തിനെതിരെ ഇസ്ലാഹി 
പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രവര്‍ത്തകരും ശക്തമായി പ്രതികരിച്ചിരുന്നു . 
നാദാപുരം ഖണ്ഡനത്തിലും ബഹുമാന്യ പണ്ഡിതന്‍ ഹുസൈന്‍ സലഫി ഇത്‌ 
ജനങ്ങളുടെ ശ്രദ്ധയില്‍ പെടുത്തിയിരുന്നു . എന്നാല്‍ ഖുബൂരി പണ്ഡിതന്മാരാരും 
ഇതിനെ കുറിച്ച്‌ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരേയും. സമസ്തക്കാര്‍ നഹ്സുക 
ളായി പറഞ്ഞ ദിവസങ്ങള്‍ ഏതൊക്കെയാണെന്നും , അതില്‍ ഏതൊക്കെയാണ്‌ 
ഇസ്ലാം പുണ്യമായി എണ്ണിയ ദിവസങ്ങളെന്നും ഈ യുള്ളവന്‍ ഓണ്‍ലൈനിലെ 
സഹോദരന്മാരുടെ ശ്രദ്ധയില്‍ പെടുത്തിയിരുന്നു . ഇതുവരേയും ഒരു സമസ്ത 
ക്കാരനും അനുകൂലമായോ പ്രതികൂലമായൊ പ്രതികരിച്ചിട്ടില്ല . എന്നാല്‍ ഈ 
വര്‍ഷത്തെ മര്‍ക്കസിന്റെ കലണ്ടര്‍ കയ്യില്‍ കിട്ടിയപ്പോള്‍ അല്‍ഭുതപെട്ടുപോയി . 
ഒരു ചെറിയ മാററം തീര്‍ച്ചയായും ഈ യുള്ളവന്‍ പ്രതീക്ഷിച്ചതാണ്‌ . റമദാന്‍ 
മാസത്തെയും , ദുഹജ്ജ്‌ പത്തിനെയും മുഹറം ഒന്‍പതിനെയും നഹ്സില്‍ നിന്ന്‌ 
ഒഴിവാക്കി കൊണ്ടുള്ള കലണ്ടറാണ്‌ . പടച്ചതമ്പുരാനു ഒരായിരം സ്തുതി , 2010 ലെ 
മര്‍ക്കസ്‌ കലണ്ടറില്‍ നഹ്സുകള്‍ എന്ന പേരില്‍ ഒരുകോളം തന്നെയല്ല 
സംശയമുള്ളവര്‍ താഴെ സ്‌കാന്‍ ചെയ്ത 2010 ലെ മര്‍ക്കസ്‌ കലണ്ടറിന്റെ പേജ്‌ 
കാണുക . 


PDF Created with deskPDF PDF Writer - Trial :: http:/www.docudesk.com 


ക്വി Aan 25 3S a ക്വി 


തിൽ SSAQUAFATHI SSUNNIYYA 


ര്‍കസ്ധ; ദ സഖാഫത്തി സ്ര ന്നിയ്യ:, കാരത്തൂര്‍, കോഴിക്കോട്‌, . കേളു, ഇന്ത്യ 
ടയ HE 181096. KERALA, 873 S71. Ph: +91 [1 യാം 280027, %; പാലട ടി 


Dimension: Ses x Ft pix 


പ്രിയപെട്ട സമസ്തക്കാരായ സഹോദരങ്ങളെ , നിങ്ങള്‍ ശാന്തമായി 
ചിന്തിക്കുക... നിങ്ങള്‍ ചോദിക്കുക നിങ്ങളുടെ പണ്ഡിതന്മാരോട്‌..... 
1. ഇസ്ലാമില്‍ നഹ്സുകള്‍ എന്നത്‌ ഉണ്ടോ എന്ന്‌ . 
2 . എനി ഉണ്ടെങ്കില്‍ 2009 ല്‍ 103 ദിവസം നഹ്‌സും 2010 ല്‍ ഒരൊററ ദിവസം 
പോലും നഹ്സല്ലാതായതും എന്തിന്റെ അടിസ്ഥാനത്തില്‍ . 


3 . നഹ്‌സിന്റെ ദിവസങ്ങള്‍ തീരുമാനിക്കുന്നത്‌ കാരന്തൂരില്‍ സഖാഫിമാര്‍ 
യോഗചേര്‍ന്നാണോ ? 
4 . റമദാനിലെ പുണ്യദിനങ്ങളെ പോലും ഇത്രയും കാലം നഹ്സാണെന്ന്‌ 


പറഞ്ഞതിന്‌ സമുദായത്തോട്‌ മാപ്പ്‌ പറയാന്‍ തയ്യാറാകുമോ ? 
ട നഹ്സുകള്‍ എന്നത്‌ ഇസ്ലാമില്‍ ഇല്ല എന്ന്‌ സമുദായത്തോട്‌ തുറന്ന്‌ പറയാന്‍ 
എനിയെങ്കിലും നിങ്ങള്‍ തയ്യാറാകുമോ ? 

പ്രിയപെട്ട സമസ്തക്കാരെ , നഹ്സുകള്‍ ഒഴിവക്കിയത്‌ പോലെ , ഇസ്ലാമിന്റേയും 
സുന്നത്ത്‌ ജമാഅത്തിന്റേയും പേരില്‍ നിങ്ങള്‍ പ്രചരിപിക്കുന്ന ഖുറാഫത്തുകളും | 
ബിദ്‌അത്തുകളും ഒന്നൊന്നായി നിങ്ങള്‍ക്ക്‌ തള്ളികളയേണ്ടിവരും , ഇന്‍ഷാ 
അല്ലാഹ്‌ ... കൊച്ചു കേരളത്തില്‍ വിശുദ്ധ ഖുര്‍ആനും തിരുസുന്നത്തും സലഫു 
സാലിഹീങ്ങള്‍ മനസിലാക്കിയത്‌ മനസിലാക്കുകയും , അത്‌ പ്രചരിപിക്കുകയും 
ചെയ്യുന്ന മുജാഹിദ്‌ പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രപവര്‍ത്തനങ്ങള്‍ക്ക്‌ മുന്നില്‍ 
നിങ്ങള്‍ക്ക്‌ പിടിച്ചു നില്‍ക്കാന്‍ കഴിയുകയില്ല.... പടച്ച തമ്പുരാന്‍ അനുഗ്രഹിച്ചാല്‍ 


ഇന്‍ഷാ അല്ലാഹ്‌... 
THAJUDDEEN MAYYIL 
thajmayyil© yahoo.com 


PDF Created with deskPDF PDF Writer - Trial :: http:/www.docudesk.com 


